Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). mmid 
KL / TV (N )/ 12 /2009- 2011 


GOVERN 


Tarom 


MENT OF 
न्य अपना 


KODO 
OF KER 
797 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
ueijo 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd September 2009 
2009 omogomið 22 
31st Bhadra 1931 

1931 so [B0 31 


നമ്പർ 


PART III 
Forest Department 


THIRUVANANTHAPURAM DIVISION 


(1 ) 


(3) 


Teak Poles III 


705 Nos. 


Chekkonam 
Dumping Depot 


Teak Poles IV 
Teak Poles V 
Teak Billet 


411 Nos. 

94 Nos . 
200 MT 


TENDER -CUM -AUCTION NOTICE 
No. E2 -8139/2008 . 

31st August 2009. 
It is hereby notified for the general information of 
the public that Teak Poles/ Billets collected from the 1954 
Teak Plantation , Chekkonam in Chekkonam Section of 
Palode Range of Thiruvananthapuram Division , will be 
sold in tender/auction sale as per the schedule furnished 
below subject to detailed Tender / Auction sale conditions 
published in Kerala Gazette No. 50 dated 16 - 12 -2008 . in 
Forest Sheet Page No. 481 to 488 by Chief Conservator of 
Forests ( P ) , Thiruvananthapuram , vide Notification 
No. Pro (5 )- 7698 / 08 dated 6 - 12 - 2008 and other rules and 
conditions in force. 

SCHEDULE 


EMDRs. 20 ,000 . 
Place of Auction - Dumping Depot at Chekkonam , 

Palode. 
Date and time of auction — 7- 10 -2009 , 11 a. m . 

If materials could not be sold fully, on 7 - 10 -2009 the 
remaining materials will be sold in auction on 14 - 10 - 2009 at 
11 . a . m . If again somemore materials are remaining, that will 
be sold in auction on 21- 10 - 2009 at 11 a .m . 

Tender forms will be available in Divisional Forest 
Office , Thiruvananthapuram and Forest Range Office , 
Palode by payment of Rs. 100 plus VAT and tenders will 
be accepted till the date fixed for tender /auction sale 
upto 9 a.m . in Range Office , Palode . Tenders received 
after the stipulated date and time will not be entertained . 


Quantity 


Materials for 

auction 


Place where 
stacked 

(3) 


( 1) 


Teak Poles I C 


347 Nos . 


Chekkonam 
Dumping Depot 


Teak Poles II C 


554 Nos. 


Gaz . No. 37 / 2009 /DTP ( Forest). 


420 


KERALA GAZETTE 


[ PART II 


If the date for tender/auction happens to be a public 
holiday, harthal or strike , the auction sale will be held in 
the next working day at the scheduled time and place . 
Tenders will be opened immediately after the auction sale 
and further auction will be taken as per sale conditions. 
The intending bidders should satisfy themselves about 
the quantity and quality of the collected materials put up 
for tender/ auction sale and no complaints will be 
entertained later on regarding the same. Further details of 
tender/auction sale will be available from the Range Office , 
Palode. Materials taken to stock up to a day before 
auctions will be included in sale and hence the quantity 
shown is approximate. If there is no bid or part bid in 
the 1st day of auction , the balance materials will be put 
up for sale on subsequent dates shown in the schedule at 
the same time and place . The Auctioning Officer has 
discretion to conduct auction completely or partially and 
to postpone the auction without assigning any reason , 
there of. 


- ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
നിന്നും പാലോട് റെയിഞ്ചാഫീസിൽ നിന്നും 100 രൂപ + വാറ്റ് 
നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ലേല ദിവസം രാവിലെ 
9 മണി വരെ സീൽ ചെയ്ത ക വ റു ക ളിൽ ദർഘാസ് 
പാലോട് റെയിഞ്ചാഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയത്തിന് ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണി 
ക്കുന്നതല്ല . ലേല ദിവസം പണിമുടക്കോ ഹർത്താലോ പൊതു 
ഒഴിവു ദിവ സമോ ആയാൽ പസ് തു തലേലം അടുത്ത 
പ്രവൃത്തി ദിവസം മേൽ പ്രസ്താ വി ക്ക പ്പെട്ട സ്ഥലത്തും 
സമയത്തും നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാ 
സുകൾ തുറന്ന് പരിശോധിക്കുന്നതും ലേല നിബന്ധനകൾ 
പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 
ക്കുന്നവർ ആയതിന് മുൻപായി ലേല ഉൽപ്പന്നങ്ങളുടെ അളവ്, 
ഗുണനിലവാരം എന്നിവ വിശദമായി പരിശോധിച്ച് ഉറപ്പ് 
വരു ത്തേ ണ്ടതും ലേല ത്തിനുശേഷം ഇതു സംബ ന്ധിച്ച് 
യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 
- ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങ ൾ 
പാലോട് ഫോറസ്റ്റ് റെയിഞ്ചാ ഫീസിൽനിന്നും അറിയാവു 
ന്നതാണ്. ഉൽപ്പന്നങ്ങളുടെ ലഭ്യത അനുസരിച്ച് പട്ടികയിലെ 
അളവുകളിൽ മാറ്റം വരാവുന്നതാണ്. മുഴുവനായോ ഭാഗിക 
മായോ ലേലം നടക്കാതെ വരികയാണെങ്കിൽ അവശേഷിക്കുന്ന 
ഉൽപ്പന്നങ്ങൾ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മറ്റു തീയതികളിൽ 
അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതായി 
രിക്കും. ലേലം മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും 
മറ്റു കാരണങ്ങൾ കാണിക്കാതെ മാറ്റിവയ്ക്കുന്നതിനും ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


തിരുവനന്തപുരം ഡിവിഷനിലെ പാലോട് റെയിഞ്ചിലെ 
താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തേക്ക് തോട്ടത്തിൽ നിന്നും 
ശേഖരിച്ചിരിക്കുന്നതും പട്ടികയിൽ കാണിച്ചിരിക്കുന്നതുമായ 
തേക്ക് കഴ/ ബില്ലറ്റ് എന്നിവ താഴെ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതിയിലും സമയത്തും സ്ഥലത്തും വച്ച് തിരുവനന്തപുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെ 
ടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 16 - 12 - 2008 - ലെ 50 -ാം നമ്പർ 
കേരള ഗസറ്റിലെ ഫോറസ്റ്റ് ഷീറ്റ് പേജ് നമ്പർ 481 മുതൽ 
488 വരെ ചീഫ് കൺസർവേറ്റർ ( സം രക്ഷ ണം ) തീയതി 
6 -12 - 2008 - ലെ പാ ( 5)- 7698/ 08 -ാം നമ്പർ പ്രകാരം ആധികാരി 
കമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ 
ലേല വ്യവ സ്ഥ കൾക്കും അതത് സമയത്ത് നില വി ലു ളള 
മറ്റ് നിയ മ ങ്ങ ൾക്കും വിധേ യ മായി ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. 


Office of the Divisional 
Forest Officer, 
Thiruvananthapuram . 


- ( Sd.) 
Divisional Forest Officer. 
(For and on behalf of 
Governor of Kerala ) 


പട്ടിക 


ലേലത്തിന് വച്ചിരിക്കുന്ന അളവ് അട്ടി വച്ചിരിക്കുന്ന 
ഉൽപ്പന്നങ്ങൾ 

സ്ഥലം 


തേക്കു കഴ- I C 


347 എണ്ണം 


- ചെക്കോണം 
ഡമ്പിംഗ് ഡിപ്പോ 


554 


,, 


| 705 


,, - 


തേക്ക് കഴ- II C 
തേക്ക് കഴ- III C 
തേക്ക് കഴ-IV C 
തേക്ക് കഴ- V C 
തേക്ക് ബില്ലറ്റ്സ് 


411 


), 


94 


കോന്നി ഡിവിഷൻ 

ദർഘാസ് പരസ്യം 
നമ്പർ കെ .എൻ. ഡി .- 3820 / 09. 

2009 ആഗസ്റ്റ് 25. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോന്നി ഡിവിഷനിൽപ്പെട്ട 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് സർക്കാർ സംരംഭങ്ങളിൽ 
ഉട മ സ്ഥ ത യിൽ വിജ യ ക ര മായി വൈദ്യുതി കമ്പി വേലി 
സാമഗ്രികൾ വിതരണം ചെയ്യു കയോ/ നിർമ്മിക്കു കയോ 
ചെയ്തിട്ടു ളള രണ്ടു വർഷ ത്തിൽ കുറയാതെ പവൃ ത്തി 
പരിചയമുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ കരാറുകാരിൽ 
നിന്നും പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുളള 
മുദ്രവച്ച് മത്സ ര സ്വ ഭാ വ മു ളള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ടി വൈദ്യുതി കമ്പി വേ ലി ക ൾ ക്ക് മൂന്ന് 
വർഷത്തെ സുരക്ഷാപത്രം കരാറുകാരൻ നൽകേണ്ടതാണ്. 
പ്രവൃത്തിയുടെയും ഉപയോഗിക്കുന്ന സാമഗ്രികളുടെയും 
ഗുണമേന്മ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റുകൾ കരാറുകാരൻ 
യഥാ സ മ യം സമർപ്പി ക്കേ ണ്ട താ ണ് . ദ ർ ഘാ സിൽ 
പങ്കെടുക്കുന്ന കരാറുകാരന് സ്ഥാപനത്തിന് കേരളാ വാറ്റ്, 
ഇൻകംടാക് സ് രജി സ് ട്രേ ഷ ന ക ൾ നിർ ബ ന്ധ മാ ണ് . 
കരാറിൽ പങ്കെടുക്കുന്നവർക്ക് ISO , ISI സർട്ടിഫിക്കറ്റുകൾ 
നിർബന്ധമാണ്. ദർഘാസുകൾ 15 - 10 - 2009 - ന് ഉച്ചയ്ക്ക് ഒരു 
മണിവരെ വിതരണം ചെയ്യുന്നതും പൂരിപ്പിച്ച ദർഘാസുകൾ 
അന്ന് വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതുമാണ്. 
അന്നേദിവസം വൈകിട്ട് 3 . 30 - ന് കോന്നി ഡിവിഷണൽ 


200 എം . റ്റി. 


നിരതദ്രവ്യം - 20, 000 രൂപ. 
ലേലസ്ഥലം -ചെക്കോണം ഡമ്പിംഗ് ഡിപ്പോ, പാലോട്. 
ലേലത്തീയതിയും സമയവും - 7 -10 - 2009 രാവിലെ 11 മണി. 


ആദ്യ ദിവസം ലേലം നടക്കാതെ വന്നാലോ മുഴുവനായി 
വിൽക്കാതെ വന്നാലോ ശേഷിക്കുന്ന ഉൽപ്പന്ന ങ്ങ ൾ 
14 - 10 - 2009 രാവിലെ 11 മണിക്കും വീണ്ടും ശേഷിക്കുന്ന 
ഉല്പന്നങ്ങൾ 21- 10 - 2009 രാവിലെ 11 മണിക്കും പ്രസ്തുത 
സ്ഥലത്തും സമയത്തും ലേലം നടത്തി വിൽക്കുന്നതാണ്. 


22nd SEPT. 2009 


FOREST DEPARTMENT 


( 2 ) 


ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാ റു കാ രുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്നതാണ്. 
നിശ്ചിത ദിവസം ഏതെങ്കിലും കാര ണ ത്താൽ അവധി 
ആകു കയോ മറ്റെ ന്തെ ങ്കിലും കാര ണത്താൽ ടെണ്ടർ 
നടക്കാതെ വരുകയോആണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം വൈകിട്ട് മൂന്ന് മണിവരെ ദർഘാ സു കൾ 
സ്വീക രിക്കു ന്ന തും 3 .30 മണിക്ക് ദർഘാസുകൾ തുറന്ന് 
പരിശോധിക്കുന്നതുമായിരിക്കും. 


കമ 


നിരതദ്രവ്യം 


നമ്പർ 


ജോലിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 

- (2) 


രൂപ് 


- ( 1) 


(3 ) 


- 3 ടി പൊട്ടംപാറ മുതൽ വടക്കേ മണ്ണീറ വരെ 

യുളള ഭാഗത്ത് റിസർവ്വ് വനത്തിനു ചുറ്റും 
സൗരോർജ്ജ കമ്പിവേലി സ്ഥാപിക്കുക 
(2000 മീറ്റർ )- രൂപ 2,25,000 

5,700 
ദർഘാസ് ഫോറ ത്തിന്റെ വില കമനമ്പർ 1- ന് 
രൂപ 400 + വാറ്റ്, 2- ന് രൂപ 600 + വാറ്റ്, 3 - ന് രൂപ 500 + വാറ്റ്. 

ദർഘാസ് തീയതി- 15 -10 - 2009. 

ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി പ്രവൃത്തികൾ 
ഓരോന്നിനും ഉടമ്പടി തീയതി മുതൽ 3 മാസം. 

- മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 
യഥാർഥ തുക ടെൻഡർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 

ദർഘാസിനോടൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ കരാറു 
കാരൻ ഒപ്പിട്ട ഒരു പ്രാഥമിക ഉടമ്പടികൂടി സമർപ്പിക്കേണ്ടതാണ്. 
കേരള പൊതുമരാമത്തു വകുപ്പിലെ ലേല ദർഘാസ് നിബന്ധ 
നകൾ എല്ലാം തന്നെ ഈ ജോലികൾക്കും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ കോന്നി റെയിഞ്ചാ 
ഫീസിലോ നേരിട്ട് അന്വേഷിച്ചറിയേണ്ടതാണ്. 

( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

ഡിവിഷണൽ 
കോന്നി. 

ഫോറസ്റ്റ് ഓഫീസർ. 


നടുവത്തുമൂഴി ഫോറസ്റ്റ് റെയിഞ്ചിൽപ്പെട്ട 
ത ല മാ നം ക്ഷേത്രം മുതൽ മുകൾത്തട്ട് 
വരെയുളള ഭാഗത്ത് റിസർവ് വനത്തിനു 
ചുറ്റും സൗരോർജ്ജ കമ്പി വേലി 

സ്ഥാപിക്കുക ( 800 മീറ്റർ) രൂപ 1,25, 000 
-- ടി മുകൾത്തട്ട് മുതൽ പളിയൻകുഴി 
വരെയുളള ഭാഗത്ത് റിസർവ് വനത്തിനു 
ചു റ്റു ം സ ന ന ര ാ ർ ജ്ജ ക മ്പി വ ലി 
സ്ഥാപിക്കുക ( 2500 മീറ്റർ) -രൂപ 2,75,000 


3 , 200 


6,900 


SANDAL DIVISION ,MARAYOOR 


TENDER /AUCTION NOTICE 
No. MDE-2692/ 2009. 

25th August 2009. 
The following quantities of sandal wood (wood, roots , billets , chips and saw dust ) stacked at Government Sandal 
Depot Godown in Marayoor Range will be offered for sale by public tender /auction at 10 a .m . on 14th October, 2009 
(Wednesday ) at the Sandal Depot, Marayoor (Marayoor is situated on Munnar -Udumalpet road 42 Kms. North East of 
Munnar and 45 Kms. South West of Udumalpet) by the Divisional Forest Officer , Sandal Division , Marayoor or any other 
Officer authorized for the purpose in the presence of the Chief Conservator of Forests and the Conservator of Forests 
High Range Circle, Kottayam , as per the General sale conditions published in the 50th Kerala Gazette Vol. LIII dated 
6 - 12- 2008 in page numbers 481 to 488 of the Forest Sheet vide No. Pro . (5 ) 7698/2008 dated 16 - 12 -2008 of the Chief 
Conservator of Forests (Protection ), Thiruvananthapuram and detailed sale conditions for Sandal Wood sale published 
in Kerala Government Gazette. If the date fixed for the auction /tender happens to be holiday or general strike, the 
auction /tender will be conducted on the next working day at the appointed time and date . If after commencing the tender/ 
auction the office receives a message that a holiday is declared on that day, the office will stop tender/auction proceeding 
and it will be resumed on the next working day at 10 a.m . The tender forms will be available for sale from the Forest 
Range Office , Marayoor and from Divisional Forest Office, Marayoor one week before the date of auction for a price of 
Rs. 100 + VAT and the sale of tender forms will be closed at 8 a .m . on the date of auction . The tender will be received 
in Forest Range Office, Marayoor until 9 a .m . of the date of auction . The tenders received after specified time and 
defective /incomplete tender forms will be rejected . The tenderers should clearly record the lot numbers and the rate 
offered for each lot intended to be purchased and properly sign the tender forms. 

SCHEDULE 


Sl. No . 


- Class No. 


Name of Class 


Approximate 
Quantity in Kg. 


| (2 ) 


| (3) 


Fifth Class 
Sixth Class 
Seventh Class 


Ghat Badla 
Bagradad 
Root First Class 


715. 020 
19190.690 
2542.670 


422 


KERALA GAZETTE 


[PART III 


(2) 


- (3 ) 


- (4 ) 


Eight Class 
Ninth Class 
Tenth Class 
Eleventh Class 
Twelth Class 
Thirteenth Class 


Root Second Class 
Root Third Class 
Jaipokal 
Cheria 
Mixed Chips 
Saw dust 
Sandal Powder 


1814.910 
2160 .720 
4602 .450 
2723.750 
11329 . 460 

193. 900 
1394.500 


Total 


46668. 070 


Earnest Money Deposit -- Rs. 50, 000 ( Rupees fifty thousand only). 
Cost of tender form - Rs. 100 + VAT. 
Last date and time for receipt of tender - 14- 10 -2009 , 9 a. m . 
Date and time of action - 14 - 10 - 2009, 10 a. m . 

Place of Auction — Government Sandal Depot, Marayoor. 

The quantity of each class is only approximate . If any additional quantity of sandal wood is available that 
would also be sold in this sale in addition to the quantity shown in the schedule above. The Divisional Forest Officer, 
Sandal Division , Marayoor reserves the right to exclude any class or quantity of sandalwood included in the schedule 
above from the sale . Each intending purchaser should produce a certificate issued by the District Magistrate concerned to 
prove his permanent address and attesting his signature and photo . Those who fail to produce the identity certificate as 
above will not be allowed to participate in the sale . Each intending purchaser must deposit before being permitted to 
participate in sale , an EMD of Rs. 50 , 000 (Rs. Fifty thousand only) and should sign the sale notice in token of acceptance 
of the conditions therein . The sealed tenders will be accepted by Divisional Forest Officer, Sandal Division , Marayoor till 
9 a . m . on the date fixed for public auction . The tenders received after the prescribed time and date will not be accepted . 
The lot number and the rate quoted should be legibly written in the tender form both in figures and words. The 
successful tenderers/bidders should remit the full value if the tender/bid value is less than Rs. 50 ,000 if the bid /tender value 
is more than Rs. 50 ,000 (Rupees Fifty thousand only ) 35 % of the sale value subject to a minimum of Ruppes Fifty 
thousand and a maximum of Rs. 2 .5 lakh should be remitted on the date of auction either as cash or as a Demand Draft of 
a Nationalised Bank drawn in favour of the Forest Range Officer, Marayoor payable at State Bank of Travancore, Munnar 
Branch . If the 35 % sale value is more than Rupees Two lakh fifty thousand , the balance amount should be remitted within 
7 days from the date of auction in the Sub Treasury, Devikulam and the receipted chalan should be produced before the 
Forest Range Officer, Marayoor. 

- Value Added Tax @ 12 . 5 % will be applicable to all successful bidders/tenderers irrespective of the destination of 
transportation of materials and purpose . 

If any modifications or change in the sale conditions are intimated by the Chief Conservator of Forests, that will also 
be applicable to this tender/auction sale and will be informed to the participants before auction . The undersigned reserves 
the right to alter the quantities of Sandalwood mentioned in the above schedule or to cancel the auction / tender of any 
materials without further notice . 

More details regarding tender/ auction can be had from the Forest Range Officer, Marayoor or from the Divisional 
Forest Officer, Sandal Division at Marayoor on all working days. 


- മറയൂർ ചന്ദന ഡിവിഷനിൽ മറയൂർ റെയിൽ സർക്കാർ വക ചന്ദന ഡിപ്പോയിൽ ചെത്തിമിനുക്കിസൂക്ഷിച്ചിട്ടുള്ളതും താഴെ 
പട്ടികയിൽ വിവരിക്കുന്നതുമായ ചന്ദനത്തടികൾ 2009 ഒക്ടോബർ മാസം 14 -ാം തീയതി ബുധനാഴ്ച പകൽ 10 മണിക്ക് മറയൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ മറയൂർ സർക്കാർ ചന്ദനഡിപ്പോ 
യിൽവച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെയും ഹൈറേഞ്ച് സർക്കിൾ ഫോറസ്റ്റ് കൺസർവേറ്ററുടെയും സാന്നിദ്ധ്യത്തിൽ കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ചന്ദന ദർഘാസ്/ ലേല നിബന്ധനകളും 6 - 12 - 2008- ലെ 50-ാമത് കേരള ഗസറ്റിൽ വോളിയം LIII , 
ഫോറസ്റ്റ് ഷീറ്റിൽ 481 മുതൽ 488 വരെ പുറങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം)- ന്റെ 
6 - 12 - 2008 - ലെ പാ . ( 5) 7698 / 2008 -ാം നമ്പർ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പൊതു ദർഘാസ്/ ലേല നിബന്ധനകളും പ്രകാരം 
പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്തവിൽക്കുന്നതാണ്. ടി ദർഘാസ്/ ലേല ദിവസം ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 
നടത്താൻ കഴിയാതെ വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തുംവച്ച് ദർഘാസ്/ ലേലം നടത്തുന്ന 
തായിരിക്കും. ദർഘാസിന് ആവശ്യമായ ഫോറങ്ങൾ 100 രൂപയും വിൽപന നികുതിയും അടച്ച് മറയൂർ ഫോറസ്റ്റ് റെയിഞ്ചാഫീസിൽ 
നിന്നും ദർഘാസ്/ ലേല തീയതിക്ക് ഒരാഴ്ച മുമ്പ് മുതൽ വാങ്ങാവുന്നതാണ്. ദർഘാസ്/ ലേല ദിവസം രാവിലെ 9 മണി വരെ 
മറയൂർ റെയിഞ്ചാഫീസിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസ് ഫോറങ്ങളും 
അപൂർണ്ണവും ന്യൂനതയുള്ളതുമായ ദർഘാസ് ഫോറങ്ങളും നിരാകരിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന ആൾ ദർഘാസ് 
ഫോറങ്ങളിൽ അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ലോട്ട് നമ്പരുകളും നിരക്കുകളും വ്യക്തമായി രേഖപ്പെടുത്തി ഒപ്പിടേണ്ടതാണ്. 


Gaz . No. 37 /2009 /DTP (Forest). 


22nd SEPT. 2009 ] 


FOREST DEPARTMENT 


423 


പട്ടിക 


ക്രമ നമ്പർ 


ക്ലാസ് നമ്പർ 


ക്ലാസ്സിന്റെ പേര് 


ഉദ്ദേശ തൂക്കം 
( കി . ഗ്രാം ) 


715 . 020 


19190. 690 


2542. 670 


1814 .910 


5 -ാം ക്ലാസ്സ് 
6 -ാം ക്ലാസ്സ് 
7 -ാം ക്ലാസ്സ് 
8 -ാം ക്ലാസ്സ് 
9 -ാം ക്ലാസ്സ് 
10 -ാം ക്ലാസ്സ് 
11 -ാം ക്ലാസ്സ് 
12 -ാം ക്ലാസ്സ് 
13 -ാം ക്ലാസ്സ് 


2160.720 


ഗട്ട് ബാഡ്മ 
ബ്രഗദാദ് 
റൂട്ട് ഫസ്റ്റ് ക്ലാസ്സ് 
റൂട്ട് സെക്കന്റ് ക്ലാസ്സ് 
റൂട്ട് തേർഡ് ക്ലാസ്സ് 
ജയ്പൊക്കൽ 
ചെറിയ 
മിക്സഡ്ചിപ്സ് 
സോ ഡസ്റ്റ് 
സാന്റൽ പൗഡർ 


4602. 450 


2723.750 


11329 . 460 


193.900 


1394. 500 


ആകെ 


46668 .070 


നിരതദ്രവ്യം - രൂപ 50,000 (രൂപ അമ്പതിനായിരം മാത്രം). 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 100 + വാറ്റ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 14 - 10- 2009 രാവിലെ 9 മണി. 
ലേലത്തീയതിയും സമയവും 14-10- 2009 രാവിലെ 10 മണി. 
ലേല സ്ഥലം സർക്കാർ ചന്ദന ഡിപ്പോ, മറയൂർ. 

മേൽ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളതുകൂടാതെ ഏതെങ്കിലും ചന്ദനം അധികമായി സ്റ്റോക്കിൽ വരുകയാണെങ്കിൽ ആയത് ടി ലേല 
ത്തിൽ ഉൾപ്പെടുത്തി വിൽക്കുന്നതിനും ടി പട്ടികയിലുൾപ്പെടുത്തിയിട്ടുള്ള ചന്ദനത്തിൽ ഏതെങ്കിലും ഇനം/ അളവ് വിൽക്കാതിരിക്കു 
ന്നതിനും ഉള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. - 

ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊളളാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസം, കൈയ്യൊപ്പ്, ഫോട്ടോ എന്നിവ 
സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേററിന്റെ സർട്ടിഫിക്കറ്റും ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഐഡന്റിറ്റി 
കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. മേൽ വിവരിച്ച പ്രകാരം 
ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ ഹാജരാക്കാത്തവരെ ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊളളാൻ അനുവദിക്കുന്നതല്ല. ലേലത്തിൽ 
കൂട്ടി വിളിക്കുന്ന ഏററവും കുറഞ്ഞ സംഖ്യ മെട്രിക് ടണ്ണിന് 1,000 രൂപയായിരിക്കും. 

ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ 50 ,000 രൂപ നിരതദ്രവ്യം രൊക്കം പണമായി ദർഘാസിനോടൊപ്പം 
കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലം നിശ്ചയിച്ചിട്ടുള്ള തീയതി രാവിലെ 9 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . വാങ്ങാനുദ്ദേശിക്കുന്ന ലോട്ടുകളുടെ നമ്പരും അവയ്ക്ക് 
നൽകാനുദ്ദേശിക്കുന്ന വിലയും വ്യക്തമായി ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. വിജയിയായ ദർഘാസുകാരൻ/ ലേലക്കാരൻ ലേലം 
കഴിഞ്ഞാലുടനെ തന്നെ മൊത്തം വില അൻപതിനായിരം രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും ദർഘാസ്/ ലേലത്തുക 
അൻപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം വിലയുടെ 35 % തുക, കുറഞ്ഞത് അൻപതിനായിരം രൂപയും കൂടിയത് 
രണ്ടര ലക്ഷം രൂപയും അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. മൊത്തം വിലയുടെ 35 % തുക, രണ്ടര ലക്ഷം രൂപയിൽ കൂടുതലാ 
ണെങ്കിൽ ദർഘാസ്/ ലേല ദിവസം അടച്ച തുക കിഴിച്ച് ബാക്കി വരുന്ന തുക ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം 
ദേവികുളം സബ് ട്രഷറിയിൽ അടച്ച് ചെലാൻ മറയൂർ ഫോറസ്ററ് റെയിഞ്ചാഫീസറെ ഏൽപ്പിക്കേണ്ടതാണ്. 
- ദർഘാസ്/ ലേലത്തിൽ വിജയികളാകുന്ന ലേലക്കാരന്റെ ദർഘാസുകാരന്റെ ദർഘാസ്/ ലേലത്തുകയ്ക്ക് വാങ്ങുന്നചന്ദനംഎങ്ങോട്ട് 
കൊണ്ടുപോകുന്നു, എന്താവശ്യത്തിന് കൊണ്ടുപോകുന്നു എന്നത് കണക്കിലെടുക്കാതെ 12.5 % VAT കൂടി ബാധകമാണ്. 

മുൻ പറഞ്ഞിട്ടുളള ലേല നിബന്ധനകളിൽ കേരള വനംവകുപ്പ് ചീഫ് ഫോറസ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) 
ഏതെങ്കിലും ഭേദഗതിയോ മാററമോ വരുത്തിയാൽ ആയത് ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കുന്നതും ആയത് 
ദർഘാസ്/ ലേല സമയത്തിനു മുൻപ് പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്. മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ചന്ദനത്തിന്റെ 
അളവിൽ മാററം വരുത്തുന്നതിനോ മറെറാരറിയിപ്പ് കൂടാതെ ദർഘാസ്/ ലേലം റദ്ദ് ചെയ്യുന്നതിനോ ഉള്ള അധികാരം മറയൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
- ദർഘാസ്/ ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മറയൂർ ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസിൽ ( ഫോൺ- 04865 2523787) 
നിന്നോ മറയൂർ ചന്ദന ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ ( ഫോൺ- 04865 252988 ) നിന്നോ പ്രവൃത്തിദിവസങ്ങളിൽ അന്വേഷിച്ച 
റിയാവുന്നതാണ്. 


Divisional Forest Office , 
Sandal Division , 
Marayoor. 


( Sd.) 
Divisional Forest Officer. 
( For and on behalf of the Governor of Kerala .) 


424 


KERALA GAZETTE 


[PART III 


Completion time will be applicable from the date of 
agreement. 

For further details the Wildlife Warden , Silent Valley 
National Park , may be contacted on any working day . 


SILENT VALLEY DIVISION ,MANNARKKAD 

TENDER NOTICE 
No . SV 1 -3676/ 2008. 

18th August 2009 . 
Separate sealed competitive tenders are invited for 
and on behalf of the Governor of Kerala for the 
following works indicated in the schedule given below 
from Registered PWD Contractors/Authorised firms so as 
to reach the office of the Wildlife Warden , Silent Valley 
National Park before 3 p .m . on 30 -9 -2009. The tenders 
received will be opened by the Wildlife Warden or any 
other officer authorised by him at 3 . 30 p .m . in the 
presence of tenderers present at that time on the same 
day in the office of the Wildlife Warden , Silent Valley 
National Park , Mannarkkad . Tender form can be 
purchsed from the office of the Wildlife Warden , 
Mannarkkad on any of the working days till 1 p .m . on 
30 - 9- 2009 . Contractors will be supplied with the tender 
forms only on the production of their registration cards . 
The price of the tender forms is non -refundable under 
any circumstances. Tenders received after the due time 
and date and not accompanied by proper Earnest Money 
Deposit will not normally be entertained . The tenders 
not containing the prescribed preliminary agreement in 
Kerala Government Stamp Paper worth Rs. 50 will be 
rejected . If the tender date happens to be a public 
holday, tender will also be received and opened on the 
next day at the same time and venue. 

-- If the tender is not conducted on 30 - 9 - 2009 the 
same will be conducted on 20 - 10 - 2009 or 10 - 11- 2009 as 
per same condition mentioned above . 


കേരള ഗവർണ്ണർക്കുവേണ്ടി വൈൽഡ് ലൈഫ് വാർഡൻ, 
സൈലന്റ്വാലി നാഷണൽ പാർക്ക്, മണ്ണാർക്കാട് താഴെ 
പറയുന്ന ജോലികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
മുദ്രവച്ച ദർഘാ സു കൾ 30 - 9 - 2 009, 3 മണിവര 

സ്വീകരിക്കുന്നതും ദർഘാസുകൾ അന്നേ ദിവസം തന്നെ 3.30 
- മണിക്ക് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാര 

പ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ സ്ഥലത്ത് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് 

ഫോറങ്ങൾ 30 - 9 - 2009 -ാം തീയതി പകൽ 1 മണിവരെ 
- വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും ഓഫീസ് 
| പവ്യത്തി ദിവസ ങ്ങ ളിൽ ലഭിക്കു ന്ന താ ണ്. അംഗീകൃത 
കരാറുകാർക്ക് അവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ചാൽ 
മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുകയുള്ളു. ദർഘാസ് 
ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കിക്കൊടു 
ക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറ ങ്ങൾ കൈമാ റു വാ നും 
പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷവും നിരതദ്രവ്യം 
ഇല്ലാതെയും ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
- ദർഘാസുകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഒരു 

പൊതു അവധി ആയാൽ അടുത്ത പ്രവൃത്തിദിവസം അതേ 
സമയം വരെ ദർഘാ സു കൾ സ്വീക രിക്കു ന്നതും അന്നേ 
ദിവസം തന്നെ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ് 30 - 9 - 2009 - ന് നടക്കാതിരുന്നാൽ ടി ദർഘാസുകൾ 
20 - 10 - 2009 അല്ലെങ്കിൽ 10 - 11 - 2009 എന്നീ തീയതികളിൽ 
നിശ്ചിത സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 30- 9- 2009 - ന് 
ടെണ്ടർ നടക്കാതെ വന്നാൽ താൽപ്പര്യമുള്ളവർക്ക്തുടർന്നുള്ള 
ടെണ്ടർ തീയതികളെ സംബന്ധിച്ച വിവരങ്ങൾ വൈൽഡ് 

ലൈഫ് വാർഡൻ ആ ഫീ സു മായി ബന്ധ പ്പെട്ടാൽ 
ലഭിക്കുന്നതാണ്. 

പട്ടിക 


SCHEDULE 


EMD 


Name of work with 
Approximate PAC 


No. 


- Rs. 


| 1 


Construction of Elephant Proof Trench 
arround Camp shed at Havelock in 
Bhavani Range during 2009 - 10 — 
Rs. 2 , 00 , 000 


ക്രമ 
നമ്പർ 


ജോലിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
- രൂപ 


5 ,000 


2 


Construction of toilet block at 
Thathengalam in do . - Rs. 1,50,000 


4,000 


1 ഭവാനി റെയിഞ്ച്, ആനവായ് ഫോറസ്റ്റ് 

സ്റ്റേഷനിലെ ഹാവ്ലോക്ക് ക്യാമ്പ് ഷെഡ്ഡിനു 
ചുറ്റും എലിഫന്റ് പൂഫ് ട്രഞ്ചിന്റെ 
നിർമ്മാണം - രൂപ 2,00,000 


5 ,000. 


3 Maintenance of buildings at 

Thathengalam in do . - Rs. 3 ,50,000 


9,000 


2 ഭവാനി റെയിഞ്ചിന്റെ കീഴിൽ തത്തേങ്ങലത്ത് 

ടോയ്ലെറ്റ് ബ്ളോക്ക് നിർമ്മാണ പ്രവർത്തി 
രൂപ 1,50,000 ലക്ഷം 


4,000 


3 ടി തത്തേങ്ങലത്ത് കെട്ടിടങ്ങളുടെ അറ്റകുറ്റ 

പണികൾ - രൂപ 3,50, 000 


9 , 000 


Cost of tender forms - Rs. 400 + VAT for Sl. Nos. 1 & 
2 and Rs. 700 + VAT for Sl . No. 3 . 

Completion time — 1 month . 

All the rules in force in Kerala Public Works 
Department regarding the tender notification will be 
applicable to this tender also . The Wildlife Warden 
reserves the full right not to accept the tenders without 
assigning any reason . 


ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമനമ്പർ 1- നും 2 - നും 
- രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 3- ന് രൂപ 700 + വാറ്റ്. 


കാലാവധി 1 മാസം. 


22nd SEPT. 2009 ] 


FOREST DEPARTMENT 


425 


( 1 ) 


(2 ) 


- കേരള പൊതു മ രാ മത്ത് വകു പ്പിന്റെ നില വിലുള്ള 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും 
മേൽക്കാണിച്ച ജോലികൾക്ക് ബാധകമായിരിക്കും. ദർഘാസി 
നോടൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പു വെച്ച ഒരു 
( പാഥ മിക ഉട മ്പ ടിയും ഉള്ളടക്കം ചെയ്യേണ്ട താ ണ് . 
ഏതെ ങ്കിലും കാര ണ വ ശാൽ മേൽ കാണിച്ച ദർഘാസ് 
ഒഴിവാക്കുവാൻ വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടാ 
യിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വൈൽഡ് ലൈഫ് 
വാർഡന്റെ കാര്യാ ല യ ത്തിൽ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. 


Office of the Wildlife Warden , 
Silent Valley Division , 
Mannarkkad. 


( Sd .) 
Wildlife Warden . 


PARAMBIKULAM WILDLIFE DIVISION 

TENDER NOTICE 
No. D - 2691/2009 . 

29th August 2009 . 
Competitive tenders in sealed cover are invited from 
the eligible registered contractors of the PWD, Kerala for 
the works below . The interesting tender should submit 
tenders in prescribed tender forms with the name of the 
work superscribed . The tender forms will be issued from 
the office of the undersigned on working days from 
2 - 10 -2009 to 9 - 10 -2009 (upto 1 p . m .) The tenders will be 
accepted upto 3 p . m . and the tender will be opened at 
4 p . m . on 9 - 10 -2009 at the office of the undersigned in 
the presence of tenderers who choose to be present. If 
the tender could not be held on 9 - 10 - 2009 , it will be held 
on 16 - 10 -2009 or 30 - 10 -2009 at the same place and time. 


7 Extension of Community Hall at 

Parambikulam Tiger Reserve — Rs. 3,00 ,000 7,500 
8 Modernisation of Interpretation Centre 

(Ground floor)-Phase III at Anappady 
Rs. 5 ,00,000 

12,500 
9 Modernisation of Interpretation Centre 

( Ist floor )- Phase III at Anappady 
Rs. 5 ,00 ,000 

12,500 
10 Improvement of Thunakadavu IB at 
Sungam Range - Rs. 2, 50,000 

6 ,250 
11 Development of Salim Ali Centre with 

interpretive tools at Orukomban Range 
Rs. 5,00,000 

12,500 
12 Construction of Causeway cum Checkdam at 

Thellikkal in Orukomban Range Rs. 1,00 ,000 2,500 
13 Maintenance of Karadi Bungalow at Sungam 
Range — Rs. 1,00,000 

2,500 
14 Maintenance of Kuriarkutty Bridge at 
Orukomban Range Rs. 4 ,00 ,000 

10,000 
15 Solar Fencing around Campshed at 

Parambikulam Tiger Reserve — Rs . 1,00,000 2,500 
16 Construction of Causeway cum Checkdam 

Phase I at Karimala Range — Rs. 2,50 ,000 6 ,250 
17 Construction of Checkdam Phase II at 

Parambiar in Karimala Range Rs. 1,50 ,000 3,750 
18 Maintenance of Side drains of the Road 

at Parambikulam Tiger Reserve Rs. 3,00 ,000 7, 500 


Sl. 


Name of work with 

PAC 


E . M . D . 

Rs. 


No. 


(1) 


(2 ) 


Cost of tender form — Rs. 800 + ST each for Sl. No. 1 , 
Rs. 800 + ST for Sl. Nos 6 and 14 , Rs. 1,000 + ST for 
Sl. Nos . 5 , 8 , 9 , 11, Rs. 750 + ST for Sl. No . 7 , 
Rs. 600 + ST for Sl. No. 18 , Rs. 500 + ST for Sl. Nos. 10 & 
16 and Rs. 400 + ST for all others . 


1 Construction of Anti Poaching Campshed 

at Parambikulam Tiger Reserve (2 Nos.) 
Rs. 4 ,00 ,000 each 

10 ,000 each 


2 Construction of Watch Tower at 

Parambikulam Tiger Reserve Rs. 2,00 ,000 


5,000 


3 Construction including maintenance of EPT 

at Anappady - Rs. 1,00 ,000 


2 ,500 


4 Development of Tiger Monitoring Lab 

at Research Building at Anappady 
Rs. 2 ,00 ,000 


Maximum time of completion — 1 month for Sl. Nos. 
3, 12, 13, 15, 16 , 17, 2 months for Sl. Nos. 4, 5 , 10 , 18 
and 3 months for all others . 

The tender forms and other particulars can be had 
from the office of the undersigned from 2 - 10 - 2009 upto 
1 p . m . on 9 - 10 - 2009 on application in writing and on 
payment of the value of documents (not refundable) either 
in cash or by money order. The tenderers should execute 
a preliminary agreement on Kerala Stamp Paper worth Rs. 
50 along with the tenders. All other conditions are as 
usually followed in the PWD, Kerala . Tender documents 
issued are not transferable . The EMD should be 
endorsed in favour of the Wildlife Warden , Parambikulam 
and should clearly show the name of the work and name 
and address of the tenderers. Incomplete and defective 
tenders will be summarily rejected . 


5,000 


5 Modernisation of Division building at 

Anappady — Rs. 5 ,00 , 000 


12 ,500 


6 


Providing safety platform at various existing 
view points ( 3 Nos .) in Parambikulam 
Tiger Reserve - Rs. 4 ,00 ,000 


10 ,000 


426 


KERALA GAZETTE 


[PART III 


( 1) 


- ( 2) 


13 സുങ്കം റെഞ്ചിലെ കരടി ബംഗ്ലാവിന്റെ 

അറ്റകുറ്റപണി - രൂപ 1,00,000 


2 ,500 


- 14 ഒരു കൊമ്പൻ റെയിഞ്ചിൽ കുരിയാർകുറ്റി 

പാലത്തിന്റെ അറ്റകുറ്റപണി- രൂപ 4,00,000 


10 , 000 


- താഴെ പറയുന്ന പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
വകു പ്പിൽ രജി സ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യ ത യുള്ള 
കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 2 - 10 - 2009 മുതൽ 
9 - 10 - 2009 ഉച്ചയ്ക്ക് ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 
9 - 10 - 2009 , 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകിട്ട് 4 മണിക്ക് താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാല 
യത്തിൽവച്ച് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർ ഘാസ് തുറന്നു പരി ശോ ധി ക്കു ന്ന തുമായിരിക്കും 
നിശ്ചിത ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ ടെണ്ടർ 
നടക്കാതിരുന്നാൽ 16 - 10 - 2009 - നോ 30 - 10 - 2009 - നോ നിശ്ചിത 
സ്ഥലത്തും സമ യത്തു വീണ്ടും ടെണ്ടർ നടത്തുന്ന 
തായിരിക്കും. 


15 പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ക്യാമ്പ് 

ഷെഡുകൾക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് 
സ്ഥാപിക്കൽ- രൂപ 1,00, 000 


2 ,500 


16 കരിമല റെഞ്ചിൽ കോവേ കം ചെക്ക് 

ഡാമിന്റെ നിർമ്മാണം - രൂപ 2,50,000 


6,250 


17 


പറമ്പിയാറിൽ കോവേ കം ചെക്ക്ഡാമിന്റെ 
നിർമ്മാണം 2 -ാം ഘട്ടം രൂപ 1,50,000 


3 ,750 


നിരതദ്രവ്യം 


കമ് 
നമ്പർ 


ജോലിയുടെ വിവരവും 
അടങ്കൽ തുകയും 

- (2) 


18 പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ റോഡിന്റെ 

വശത്തുള്ള സൈഡ് ഡനിന്റെ അറ്റകുറ്റപണി - 
രൂപ 3, 00 ,000 


രൂപ 


7 , 500 


- (1) 


പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ രണ്ട് ആന്റി 
പോച്ചിംഗ് ക്യാമ്പ് ഷെഡിന്റെ നിർമ്മാണം - 
രൂപ 4,00, 000 വീതം 

10, 000 വീതം 


- ദർഘാസ് ഫോറത്തിന്റെ വില ക മ ന മ്പർ 1 - ന് 
(ഓരോന്നിനും) രൂപ 800 + വി . നി ., ക്രമനമ്പർ 6 - നും 14 - നും 
രൂപ 800 + വി . നി ., ക്രമനമ്പർ 5, 8, 9, 11 ഇവയ്ക്ക് രൂപ 
1,000 + വി . നി ., കമനമ്പർ 7 - ന് രൂപ 750 + വി. നി ., ക്രമനമ്പർ 
18 - ന് രൂപ 600 + വി . നി ., കമന മ്പർ 10 - നും 16 - നും 
രൂപ 500 + വി. നി., മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി.. 


5,000 


2 പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ 

വാച്ച് ടവറിന്റെ നിർമ്മാണം- രൂപ 2,00,000 
3 ആനപ്പാടിയിൽ എലിഫെന്റ് പൂഫ് ട്രഞ്ചിന്റെ 

നിർമ്മാണ വും അറ്റ കു റ്റ പ ണി കളും 
രൂപ് 1,00, 000 


2 ,500 


4 


- ആനപ്പാടിയിൽ റിസർച്ച് കെട്ടിടത്തിൽ ടൈഗർ 

മോണിറ്ററിംഗ് ലാബിന്റെ വിപുലീകരണം - 
രൂപ 2,00,000 

5 ,000 
5 ആന പാ ടി ഡിവി ഷൻ ഓഫീസ് 

കെട്ടിടത്തിന്റെ നവീകരണം - രൂപ 5,00,000 12 , 500 
പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ വിവിധ 
വ്യൂപോയിന്റുകളിൽ ( 3 എണ്ണം) സേഫ്റ്റി 

പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം രൂപ 4, 00,000 10 ,000 
7 പറമ്പിക്കുളം കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് 

ഒരു റൂറൂമിന്റെ നിർമ്മാണം -രൂപ് 3,00,000 7 ,500 
ആന പാ ടി ഇന്റർപിട്ടേഷൻ സെന്ററിന്റെ 
ഗ്രൗണ്ട് ഫ്ളോറിന്റെ മോഡണൈസേഷൻ 
3 -ാം ഘട്ടം- രൂപ 5,00,000 
- ആന പാ ടി ഇന്റർപ്രിട്ടേഷൻ സെന്ററിന്റെ 
ഒന്നാം നിലയുടെ മോഡണൈസേഷൻ 
3 -ാം ഘട്ടം- രൂപ 5,00,000 

12 ,500 
10 തൂണക്കടവ് ഐ . ബി.യുടെ വിപുലീകരണം - 
രൂപ 2,50,000 

- 6, 250 
11 ഒരു കൊമ്പൻ റെഞ്ചിൽ കുരിയാർകുറ്റി സലിംഅലി 

സെന്റർ വിപുലീകരണം, ഇന്റർസിറ്റീവ് ടൂൾസ് 
രൂപ് 5, 00 ,000 

12 ,500 
12 ഒരു കൊമ്പൻ റെഞ്ചിൽ കോവേ കം ചെക്ക് 
ഡാമിന്റെ നിർമ്മാണം- രൂപ 1,00 , 000 

2 , 500 


- ജോലി തീർക്കേണ്ട പരമാവധി സമയം ക്രമനമ്പർ 3, 12 , 
13 , 15 , 16, 17 ഇവയ്ക്ക് ഒരു മാസം, ക്രമനമ്പർ 4, 5, 10, 18 
ഇവയ്ക്ക് 2 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 2-10- 2009 
മുതൽ 9 - 10 - 2009 ഉച്ചയ്ക്ക് ഒരു മണി വരെ ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ മണിയോർഡറായോ 
( മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ദർഘാസ് 
( പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ 
ഒപ്പുവച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ പ്രവൃത്തികൾക്കും 
ബാധകമാണ്. നിശ്ചിത നിരതദ്രവ്യം, വൈൽഡ് ലൈഫ് 
വാർഡൻ, പറമ്പിക്കുളത്തിന്റെ പേരിൽ ജോലിയുടെ പേരും 
കരാറുകാരന്റെ പേരും പൂർണ്ണ മേൽവിലാസവും ആലേഖനം 
ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. 
ക്രമനമ്പർ 5- ന്റെ നിരതദ്രവ്യം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
എഫ്. ഡി . എ ., പറമ്പിക്കുളം എന്ന പേരിൽ എടുക്കേ ണ്ട 
താണ്. അപൂർണ്ണവും നിശ്ചിത സമയത്ത് ലഭിക്കാത്തതുമായ 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


12 , 500 


Office of the Wildlife Warden , 
Parambikulam Wildlife Sanctuary, 

( Sd.) 
Thunacadavu P . O ., 

Wildlife Warden . 
Anappady, 

( For and on behalf of the 
Palakkad- 678 661 . 

Governor of Kerala ) 


22nd SEPT. 2009] 


FOREST DEPARTMENT 


427 


OFFICE OF THE CHIEF CONSERVATOR OF 
FORESTS , (NORTHERN REGION ), KOZHIKODE 


വാഹനം സൂക്ഷിച്ചിരിക്കുന്നസ്ഥലം വനശ്രീ കോംപ്ലക്സ്, 
-മാത്തോട്ടം, കോഴിക്കോട്. 


NOTIFICATION 


No, F - 3927/2009 . 

| 18th August 2009. 
- In view of the powers conferred under section 39 , 40 
and 76 of the Kerala Forest Act, 1961 and Rule 13 of 
Kerala Forest Produce Transit Rules 1975, the check post 
situated at Niravilpuzha under Peria Range of North 
Wayanad Division is closed with effect from 8/2009 . 


നിരതദ്രവ്യം 2, 000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + നികുതി. 

ലേല ദിവസം ഒരു പൊതു അവധിയായി വരികയോ 
ഏതെങ്കിലും കാരണത്താൽ അന്നേദിവസം ലേലം/ദർഘാസ് 
നടത്താൻ സാധിക്കാതെ വരികയോ ചെയ്താൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസവും അന്നേ ദിവസവും നടത്താൻ 
സാധിക്കാതെവന്നാൽ ടി ലേലം/ ദർഘാസ് 20 - 10 - 2009 - ന് 
നടത്തുന്നതായിരിക്കും. 


Explanatory Note 


നിബന്ധനകൾ 


1 . 


It has been decided in Senior Forest Officer s meeting 
dated 29 -4 -2009 and 30 -4 -2009 to close down the Forest 
Check Post situated at Niravilpuzha under Peria Range of 
North Wayanad Division as the same is not achieving the 
objective of protection any more. This notification is 
issued to achieve the above subject. 


( Sd .) 
Chief Conservator 

of Forests. 


Kozhikode. 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കോഴിക്കോട് 


ദർഘാസ്/ ലേലപ്പരസ്യം 


3 . 


ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് 
മാത്തോട്ടം വനശ്രീ കോംപ്ലക്സിൽ സൂക്ഷിച്ചിരിക്കുന്ന 
കെ . എൽ. 01 സി 4981 നമ്പർ മഹീന്ദ്ര ജീപ്പ് 
കോഴിക്കോട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
അനുമതിയോടെ പ്രവർത്തി ദിവസങ്ങളിൽ പരിശോധിച്ച് 
ഗുണ നിലവാരം ബോധ്യപ്പെടേണ്ടതാണ്. ലേ 
ദർഘാസിനുശേഷം വാഹനത്തിന്റെ ഗുണനിലവാരം 
സംബന്ധിച്ച് യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് 
വോട്ടർമാർക്കുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ 
തിരിച്ചറിയൽ കാർഡ്, ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
നൽകിയ സർട്ടിഫിക്കറ്റ്, ഇൻഡ്യൻ പാസ് പോർട്ട്, 

ഡ വിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മറ്റ് 
നിയമാനുസ്യത തിരിച്ചറിയൽ രേഖ എന്നിവയിൽ 
ഏതെങ്കിലും ഒന്ന് ഹാജരാക്കി അപേക്ഷ 
സമർപ്പിക്കേണ്ടതാണ്. തിരിച്ചറിയൽ രേഖയില്ലാത്ത 
ആരേയും ലേലത്തിൽ പങ്കെടുപ്പിക്കുകയില്ല . 
നിരതദ്രവ്യം ലേലത്തിനു മുൻപ് പൂരിപ്പിച്ച ദർഘാസ് 
ഫോറം സമർപ്പിക്കുന്നതിനോടൊപ്പം പണമായി ഈ 
ഓഫീസിൽ കെട്ടിവയ് ക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർ ഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 
കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ അംഗീകാര 
ത്തിനായി മേലധികാരികൾക്ക് അയയ്ക്കുന്നതും മറ്റ് 
ദർഘാസുകൾ നിരസിക്കുന്നതും ടി ദർഘാസുകാർ 
നൽകിയ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരിച്ച് 
നൽകുന്നതുമാണ്. 
ദർഘാസ് സംഖ്യ നിരതദ്രവ്യസംഖ്യയേക്കാൾ കൂടുതലാ 

ണെങ്കിൽ ലേല ദർഘാസ് സംഖ്യയുടെ50 % ( നിരതദ്രവ്യം 
ഉൾപ്പെടെ) അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. 
ലേല ദർഘാസ് സംഖ്യ നിര്ദ വ്യ സംഖ്യയിൽ 
കുറവാണെങ്കിൽ കൂടുതൽ അടച്ച തുക വിജയിയായ 
ലേലം/ ദർഘാസുകാരന് ദർഘാസ്/ ലേല ദിവസംതന്നെ 
തിരിച്ച് നൽകുന്നതാണ്. ദർഘാസ്/ ലേലത്തിൽ ഏറ്റവും 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്തയാൾ ദർഘാസ്/ ലേലം 
കഴിഞ്ഞ ഉടനെ ലേലത്തുകയുടെ 50 % ( നിരതദ്രവ്യം 
ഉൾപ്പെടെ) അടയ്ക്കാൻ വീഴ്ചവരുത്തിയാൽ നിരതദ്രവ്യം 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ദർഘാസ് 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും 
ദർഘാസ്/ ലേലം നടത്തുന്നതും തന്മൂലം 
സർക്കാരിനുണ്ടാവുന്ന നഷ്ടം വീഴ്ചവരുത്തിയ 
ദർഘാസ്/ ലേലക്കാരനിൽ നിന്നും ഈടാക്കാവുന്നതാണ്. 


നമ്പർ സി -297/ 2008. 

2009 ആഗസ്റ്റ് 18. 
ഫോറസ്റ്റ് ഡിപ്പാർട്ട് മെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതും 
താഴെ കാണിച്ചിട്ടുള്ളതുമായ വാഹനം നിലവിലുള്ള 
അവസ്ഥയിലും സ്ഥിതിയിലും വിൽപ്പന നടത്തുന്നതിന് സീൽ 
ചെയ്ത മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിന് പുറമേ ദർഘാസുകാരെക്കൂടി 
ഉൾപ്പെടുത്തി കോഴിക്കോട്മാത്തോട്ടത്ത് പ്രവർത്തിക്കുന്ന 
അസിസ്റ്റന്റ് ഫോറസ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽവച്ച് 
14 - 10 - 2009 - ന് വൈകുന്നേരം ലേലം നടത്തുന്നതും ദർഘാസ്/ 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ വില വാഗ്ദാനം 
ചെയ്യുന്നവരുടെ പേരിൽ ലേല നിബന്ധനകൾക്കും 
നിലവിലുള്ള മറ്റ് വ്യവസ്ഥകൾക്കും വിധേയമായി വിൽപ്പന 
ഉറപ്പിക്കുന്നതുമാണ്. 

ദർഘാസ് ഫോറങ്ങൾ 14 - 10 - 2009 ഉച്ചയ്ക്ക് 1 മണി വരെ 
കോഴിക്കോട് മാത്തോട്ടത്ത് പ്രവർത്തിച്ചുവരുന്ന അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർ ഘാസുകൾ 14 - 10 - 2009 
ഉച്ചയ്ക്കുശേഷം 2 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം ലേലം കഴിഞ്ഞ ഉടനെ അപ്പോൾ ഹാജരുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററോ അ ദ്ദേ ഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥരോ ദർഘാസുകൾ 4 മണിക്ക് തുറക്കുന്നതു 
മായിരിക്കും. ലേലം/ ദർഘാസുകളിൽവച്ച് ഏറ്റവും കൂടുതൽ 
തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. 

വാഹനത്തിന്റെ വിവരം - രജിസ്റ്റർ നമ്പർ കെ . എൽ. 01 
സി 4981 മഹീന്ദ്ര ആന്റ് മഹീന്ദ്ര ജീപ്പ്, 1992 മോഡൽ. 
Gaz. No. 37/2009/DTP ( Forest ). 


5 . 


428 


KERALA GAZETTE 


[PART III 


- 6. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 

തിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 


10 . 


1 


, 


ലേലം കഴിഞ്ഞ ഉടനെ അ പ്പോൾ ഹാജരുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


വിധേയമായി വീണ്ടും ലേല ദർഘാസ് നടത്തി 
വിൽക്കുന്നതും വീഴ്ച്ചക്കാരൻ അടച്ച തുക 
സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതുമാണ്. 
ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിയമാനുസൃതമായ 
പോസ്റ്റ് ഓഫറുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആയത് 
ദർഘാസ്/ ലേല തീയതി മുതൽ ഏഴു ദിവസത്തിനകം 
ഈ ഓഫീസിൽ ഹാജരാക്കേ ണ്ട താണ്. നിശ്ചിത 
തീയ തിക്കു ശേഷം ലഭിക്കുന്ന പോസ്റ്റ്ഓഫ്റു കൾ 
സ്വീകരിക്കുന്നതല്ല. പോസ്റ്റ്ഓഫറുകൾ നൽകുന്നത് 
സംബന്ധിച്ച് നിലവിലുള്ളഎല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമായിരിക്കും. 
ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 
നിലവിലുള്ള പൊതുനിയമങ്ങളും മറ്റ് ലേല നിബന്ധന 
കളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


8. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പു കിട്ടി 

15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും 
നിയമപ്രകാരമുള്ള നികുതിയും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 


11 . 


9 . 


കൂടുതൽ വിവരങ്ങൾക്ക് കോഴി ക്കോട് അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


മേൽപ്പറഞ്ഞ 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും 
നികുതിയും അടച്ച് വാഹനം നീക്കംചെയ്യാത്തപക്ഷം 
മറ്റൊരു 15 ദിവസംകൂടി ബാക്കി സംഖ്യയ്ക്ക് 12 % 
പലിശയും ദിവസത്തിൽ 20 രൂപ നിരക്കിൽ തറവാടകയും 
വസൂലാക്കി സമയം അനുവദിക്കുന്നതായിരിക്കും. 
അതിനുശേഷം അവധി അനുവദിക്കുന്നതല്ല. അപ്രകാരം 
സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത വാഹനം 
വീഴ്ച വരുത്തിയ ദർഘാസുകാരുടെ നഷ്ടോത്തര 
വാദിത്വത്തിൽ ഇതേ ലേലം/ ദർഘാസ് വ്യവസ്ഥകൾക്ക് 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ ഓഫീസ്, 
സോഷ്യൽ ഫോറസ്ട്രി, 
കോഴിക്കോട്. 


(ഒപ്പ്) 
ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർവേറ്റർ. 


KANNUR DIVISION 

TENDER /AUCTION NOTICE 
No . R .1464/2009. 

13th August 2009 . 
Sealed and separate tenders are invited for sale of the confiscated vehicle shown in the schedule below from the 
intending tenders. 

-- Sealed tender should be submitted before the undersigned on or before 15 -10 - 2009 at 3 p . m . at his Office at Kannur. 
After receiving the tender the vehicle will be auctioned among the tenderers /bidders and the tender should be opened in 
their presence. If any vehicle put up for auction on 15 - 10 -2009 is not sold , the same will be re - tendererd/auctioned 
accepting tenders upto 3 p . m . on 23- 10 -2009 . 


EMD --Rs. 2 ,000 for each Vehicle. 
Value of tender form -- Rs. 150 + 12 .5 % Sales Tax . 
Last date of distribution of tender form — 15 -10 -2009 till 1 p. m . 

Tender form can be had from this office upto 1 p . m . on 15 - 10 - 2009 . Tender conditions are same as this office 
notification R . 1464 /09 dated 13 - 8 - 2009 on the Kerala Gazette . If the notified day happened to be a public holiday, the 
tender will be received and opened on the next working day at the appointed time and place . Further details can be had 
from the office at the undersigned and from the Range Office, Kanhangad , Kottiyoor and Thaliparamba. 

കേരള വന നിയമം 1961- ലെ 61 എ വകുപ്പ് പ്രകാരം സർക്കാരിലേക്ക്കണ്ടുകെട്ടിയതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതും 
അതാത് റെയിഞ്ചുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ വാഹനങ്ങൾ അവ കിടക്കുന്ന സ്ഥലത്ത്തത്സമയ അവസ്ഥയിലും സ്ഥിതിയിലും 
വാങ്ങുന്നതിന് ഓരോ വാഹനത്തിനും പ്രത്യേകം സീൽ വച്ച ദർഘാസുകൾ 15 - 10 - 2009 ന് ഉച്ചയ്ക്കുശേഷം 3 മണിവരെ 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ സ്വീകരിച്ചശേഷം ദർഘാസുകാരെ ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും അതിനുശേഷം 
ദർഘാസുകൾ അവരുടെ സാന്നിദ്ധ്യത്തിൽ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോകണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് കൂടുതൽ വില വാഗ്ദാനം ചെയ്തവരുടെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 15 - 10 -2009 - ന് വിൽപ്പന നടത്താൻ സാധിക്കാത്ത വാഹനങ്ങൾ 23- 10 -2009- ന് വീണ്ടും 
പകൽ 3 മണി വരെ ദർഘാസുകൾ സ്വീകരിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നതാണ്. 

നിരതദ്രവ്യം ഓരോ വാഹനത്തിനും 2,000 രൂപ വീതം. 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 150 + 12.5 % വിൽപന നികുതി ( ഒരു വാഹനത്തിന്). 
ടെണ്ടർ ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും സമയവും 15-10- 2009 പകൽ 1 മണിവരെ. 


22nd SEPT. 2009] 


FOREST DEPARTMENT 


429 


SCHEDULE 
Particulars of vehicle 


Sl. No. 


File No./ Case No . 


Place of vehicle kept 


OR - 6/08 
OR -12/ 05 


Kanhangad Range 

do. 


OR4/ 04 


do . 


Thaliparamba Range 


OR -31/ 07 
OR -30/06 
OR -34/ 05 
OR -22/07 
OR -23/04 
OR -1/07 
OR-1/07 
OR -6/ 08 
OR -27/ 07 


KL 11 C 3585 Bajaj Auto Rickshaw 
KL 14 D 7582 Piaggio Auto Rickshaw 
KL 14 A 7960 Bajaj Auto Rickshaw 
KL 59 3584 Motor Cycle 
KL 13 M 4870 Motor Cycle 
KL 13 C 1094 Pick up Van 
KL 14 6624 Mahindra Jeep 
KL 13 E 5233 Auto Rickshaw 
KL 14 C 3238 Yamaha Motor Cycle 
For Registration Yamaha Motor Cycle 
KL 7 BA 8285 Hero Honda Motor Cycle 
KL 13 1594 Goods Auto 


do . 
Kottiyoor Range 


ലേല നിബന്ധനകൾ 


1. താൽപ്പര്യമുളളവർക്ക് മുകളിൽ പറയുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന വാഹനത്തിന്റെ ഗുണനിലവാരം റെയിഞ്ചാഫീസറുടെ 
സാന്നിദ്ധ്യത്തിൽ പരിശോധിച്ച് ബോദ്ധ്യപ്പെടാവുന്നതാണ്. ലേലത്തിന് ശേഷംഉന്നയിക്കുന്നയാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ല. 

2. ദർഘാസുകൾ ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ/ബന്ധപ്പെട്ട വില്ലേജാഫീസറോ നൽകി 
യിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്/ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 

3. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഈ ആഫീസിൽ ഒടുക്കേണ്ടതാണ്. 
- 4. ലേല ദർഘാസിൽ പരിഗണിക്കപ്പെടാത്തവരുടെ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 
- 5. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ അംഗീകാരത്തിനായി മേലധികാരത്തിലേക്ക് അയയ്ക്കുകയും മറ്റ് ദർഘാസുകാർ 
നൽകിയ നിരതദ്രവ്യം അപ്പോൾതന്നെ തിരികെ നൽകുന്നതുമാണ്. 
- 6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ദർഘാസ് സംഖ്യയുടെ 50 % മോ 10,000 ( പതിനായിരം) രൂപയോ 
ഏതാണോ കൂടുതൽ ( നിരതദ്രവ്യം ഉൽപ്പെടെ) അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതാണ്. 
| 7. ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനോ 
നിരസിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
- 8. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള നികുതികളും 
അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 
- 9. 15 ദിവസത്തിനുള്ളിൽ ബാക്കി തുകയും നികുതിയും അടച്ച് നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം 
മറ്റൊരു 15 ദിവസം കൂടി ബാക്കി സംഖ്യയ്ക്ക് 18 ശതമാനം പലിശയും ദിവസം 20 രൂപ നിരക്കിൽ ഇരിപ്പു വാടകയും വസൂലാക്കി 
അനുവദിക്കുന്നതായിരിക്കും. ഇതിനുശേഷം കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല. ഇപ്രകാരം വീഴ്ച വരുത്തിയ ദർഘാസുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ ടി വാഹനം വിൽക്കുന്നതും ദർഘാസുകാരൻ അടച്ച് 
തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമായിരിക്കും. 

10. സർക്കാർ കാലാകാലങ്ങളിലായി പുറപ്പെടുവിച്ചിരിക്കുന്ന ദർഘാസ്/ ലേലം സംബന്ധിച്ച പൊതുവ്യവസ്ഥകൾ ഇതിനും 
ബാധകമായിരിക്കും. 
- 11. ടി വാഹനങ്ങളുടെ ആർ. സി. ബുക്കും മറ്റ് അനുബന്ധരേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ മേൽ രേഖകൾ 
ലേലം വിളിച്ചെടുക്കുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ലഭ്യമാക്കേണ്ടതാണ്. 
12. മുകളിൽപ്പറഞ്ഞ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും പുതുതായി കൂട്ടി ചേർക്കുന്നതിനും കണ്ണൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കും. 


Divisional Forest Office, 
Kannur Division , 
Kannur- 12 . 


(Sd.) 
Divisional Forest Officer. 


